30th APRIL 2013 ] 


COMMISSIONERATE OF LAND REVENUE 


3371 


L . A . Notifications and Declarations 1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 6 -ാം വകുപ്പ് പ്രകാരമുള്ള പരസ്യം 
ERNAKULAM DISTRICT 

നമ്പർ സി3 - 1788/ 2012. 

2013 മാർച്ച് 25. 
- തിരുത്തൽ വിജ്ഞാപനം 
- (1) 

താഴെ പറയുന്ന താലൂക്കിലെ താഴെ പറയുന്ന 

വില്ലേജിലെ താഴെ പറയുന്ന സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന 
റഫ്. എ3- 535/ 2012 . 

2013 മാർച്ച് 25. 

ഭൂമികളുടെ സർവ്വേ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരി 
എറണാകുളം ജില്ലാ കളക്ടറുടെ 13 -7- 2012- ലെ C8 - 2189/ 11 ക്കുകയാൽ, താഴെ പറയുന്ന വില്ലേജിൽ സർവ്വേ പ്രവർത്തനങ്ങൾ 
നമ്പർ ഉത്തരവുപ്രകാരം സ്പെഷ്യൽ തഹശീൽദാർ ( L . A ) - വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന വില്ലേ 
M. V.I. P., കൂത്താട്ടുകുളം എന്നയാളെ രാമമംഗലം - തൊടുപുഴ ജിലെ താഴെ പറയുന്ന സർവെ നമ്പർ അതിർത്തി തിരിച്ച് 
റോഡ് 18 / 000 - 22 / 000 കി. മീ . (എറണാകുളം- തേക്കടി സ്റ്റേറ്റ് സർവെ ചെയ്യുന്നതാണെന്നും 1961 - ലെ കേരള സർവ്വേയും 
ഹൈവേയുടെ ഭാഗം) - ന്റെ പൊന്നും വില ഓഫീസറായി അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6(1) -ാം വകുപ്പ് 
നിയമിച്ച സാഹചര്യത്തിൽ 16 - 1- 1987- ലെ G . O . ( Ms.) 16 / 87 / RD - പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
നമ്പർ ഉത്തരവിന് വിധേയമായി, 

- താഴെ പറയുന്ന ഭൂമിയുടെ ഉള്ളിലോ അഥവാ അവയോട് 
8 - 5 - 2012 - ലെ 958 -ാം നമ്പർ അസാധാരണ ഗസറ്റിൽ ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ 
19- 4- 2012 - ലെ A10 -1525 / 12 -ാം നമ്പരായി പ്രസിദ്ധപ്പെടുത്തിയ 4 (1) അവകാശമുണ്ടെന്ന് തേർച്ച് ചെയ്യുന്ന ഏതൊരാളേയും നേരിട്ടോ 
വിജ്ഞാ പ ന ത്തിലെ 1 -ാം ഖണ് ഡി ക യിൽ രണ്ട്, മൂന്ന് ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവെയറുടെ 
വരി ക ളി ലായി ചേർത്തി രി ക്കുന്ന റവ ന്യൂ ഡിവി ഷ ണൽ അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കു 
ഓഫീസർ, മൂവാറ്റുപുഴ എന്നയാളിനെ എന്നത് സ്പെഷ്യൽ ന്നതിനും അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനും 
തഹശീൽദാർ (എൽ. എ .) എം. വി. ഐ . പി . കൂത്താട്ടുകുളം വേണ്ടി അതത് സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്ന 
എന്നയാളിനെ എന്നും 4 ( 1) വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി തിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
യിരിക്കുന്ന പൊന്നുംവില ഓഫീസറുടെഔദ്യോഗിക നാമം 

- പ്രസ്തുത ആക്ടിലെ 6 (2) എന്ന വകുപ്പ് പ്രകാരം ഈ 
പൊന്നും വില ഓ ഫീ സർ ആന്റ് റവന്യൂ ഡിവി ഷ ണൽ 

- പരസ്യം താഴെപ്പറയുന്ന ഭൂമിയിൽ അവകാശബന്ധമുള്ള 
ഓഫീസർ, മൂവാറ്റുപുഴ എന്നത് പൊന്നുംവില ആഫീസർ & 

ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടു 
സ്പെഷ്യൽ തഹശീൽദാർ (LA), എം. വി. ഐ . പി. കൂത്താട്ടുകുളം 

ന്നതാണ്. 
എന്നും തിരുത്തി വായിക്കേണ്ടതാണ്. 

- പ്രസ്തുത ആക്ടിലെ 6 (3) വകുപ്പ് പ്രകാരം രജിസ്റ്റർ 
(2 ) 

ചെയ്ത എല്ലാ കൈവശക്കാരും ; 
റഫ്. എ7-749 / 2012 . 

2013 ഏപ്രിൽ 3. 

( എ ) സർവ്വേ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 
-- എറണാകുളം ജില്ലാ കളക്ടറുടെ 13 - 7- 2012- ലെ C8 - 2189/ 11 

ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ യേ ക്കാ വുന്ന വല്ല 
നമ്പർ ഉത്തരവുപ്രകാരം സ്പെഷ്യൽ തഹശീൽദാർ (L . A ) 

മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
M. V .I. P ., കൂത്താട്ടുകുളം എന്നയാളെ എറണാകുളം- തേക്കടി 

വിളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സ 
സംസ്ഥാന പാത ( മൂ വാ റ്റു പുഴ, കൂത്താട്ടു കുളം റോഡ്) 

ങ്ങളോ 15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ 
ചെയിനേജ് 00 / 000 - 15 / 600 കി. മീ . പൊന്നുംവില ഓഫീസറായി 

നീക്കം ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് 
നിയമിച്ച സാഹചര്യത്തിൽ 16 -1-1987- ലെ GO ( Ms.) 16 /87/ RD 

ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 
നമ്പർ ഉത്തരവിന് വിധേയമായി 8 - 5 - 2012 - ലെ 959 -ാം നമ്പർ 

( ബി ) കൊടി പിടിക്കുന്നവരേയും, ചെയിൻമാൻമാരേയും 
അസാധാരണ ഗസറ്റിൽ 2 -5 - 2012 - ലെ എ12- 307 / 11 -ാം നമ്പരായി 

നിയോ ഗിച്ച് അതത് സമയം ആവ ശ്യ മാ യേ 
പസി ദ്ധ പ്പെ ടു ത്തിയ 4 ( 1 ) വിജ്ഞാ പ ന ത്തിലെ ഒന്നാം 

ക്കാ വുന്ന സമയത്തക്കും കാല ത്തേക്കും 
ഖണ്ഡികയിൽ 2, 3 വരികളിലായി ചേർത്തിരിക്കുന്ന റവന്യൂ 

തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
ഡിവിഷണൽ ആഫീസർ, മൂവാറ്റുപുഴ എന്നയാളിനെ എന്നത് 

( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണ 
സ്പെഷ്യൽ തഹ ശീൽദാർ, എൽ. എ ., എം . വി . ഐ . പി . 

മെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത ആക്ടോ, 
കൂത്താട്ടുകുളം എന്ന യാളിനെ എന്നും 4( 1) വിജ്ഞാപനം 

അ തുപകാ ര മു ണ്ടാ ക്കി യിട്ടുള്ള ചട്ടങ്ങളോ 
പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന പൊന്നും വില ആഫീസറുടെ 

അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 
ഔദ്യോഗിക നാമം പൊന്നുംവില ആഫീസർ ആന്റ് റവന്യൂ 

സർവെയർക്ക് നൽക ണ മെ ന്നും ഇ തി നാൽ 
ഡിവിഷണൽ ആഫീസർ, മൂവാറ്റുപുഴ എന്നത് പൊന്നുംവില 
ആഫീസർ ആന്റ് സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ .) 

ആവശ്യപ്പെടുന്നു . 
എം . വി . എ . പി . കൂത്താട്ടു കുളം എന്നും തിരുത്തി 

- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
വായിക്കേണ്ടതാണ്. 

പകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി 

ക്കാ രെ ക്കൊണ്ട് ചെയ്യിക്കു ന്ന തും ആ യ തിന്റെ ചെലവ് 
സ്പെഷ്യൽ തഹശീൽദാരുടെ 

ആക്റ്റിലും അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
ഓഫീസ്, 

( ഒപ്പ്) 

വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ള 
(എൽ. എ .) എം . വി. ഐ . പി. പൊന്നുംവില ആഫീസർ & 
കൂത്താട്ടുകുളം. സ്പെഷ്യൽ തഹശീൽദാർ. 

വരിൽനിന്നും വസൂലാക്കുന്നതുമാണ്. 


3372 


KERALA GAZETTE 


[ PART III 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 

- ജില്ല - എറണാകുളം. 
താലൂക്ക് - കണയന്നൂർ. 

വില്ലേജ് നടമ . 


റീ - സർവ്വേ ബ്ലോക്ക് നമ്പർ - 278 | 279 


- 281 


298 


- 332 


പഴയ സർവെ നമ്പരുകൾ | 1453 | 1447 


1436 


1158 


1433 


1437 


1159 


1432 


1429 


കാക്കനാട്, 
എറണാകുളം. 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ. 
(എൽ. എ .) ജനറൽ. 


പ്രസ്തുത ആക്ടിലെ 6 ( 3) വകുപ്പ് പ്രകാരം രജിസ്റ്റർ 
ചെയ്ത എല്ലാ കൈവശക്കാരും : 
( എ ) സർവ്വേ ചെയ്യുന്നതിനു വേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യം ഉണ്ടാ യേ ക്കാ വുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
കളകളോ അഥവാ സാരവത്തായ മറ്റു തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചുകളയുകയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അതിരുകളോ മറ്റ് ലൈനു 

കളോ വെടിപ്പാക്കണമെന്നും; 
( ബി ) കൊടി പിടിക്കുന്നവരേയും, ചെയിൻമാൻമാരേയും 

നിയോ ഗിച്ച് അതത് സമയം ആവ ശ്യ മാ യേ 
ക്കാ വു ന്ന സമയത്തക്കും കാല ത്തേക്കും 

തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
( സി ) അനുയോജ്യമായ സർവെ അടയാളങ്ങൾ നൽകണ 

മെന്നും മറ്റ് പ്രകാരത്തിൽ പ്രസ്തുത ആന്റോ, 
അ തുപകാ ര മു ണ്ടാ ക്കി യിട്ടുള്ള ചട്ട ങ്ങ ളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 
സർവെയർക്ക് നൽക ണ മെ ന്നും ഇ തി നാൽ 

ആവശ്യപ്പെടുന്നു . 
- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ള ഖണ്ഡങ്ങൾ 
പകാ രമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി കൂലിപ്പണി 
ക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് ആക്റ്റിലും 
അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തി 
ട്ടു ള്ള തു പോലെ വീഴ്ച വരു ത്തി യിട്ടുള്ളവ രിൽ നിന്നും 
വസൂലാക്കുന്നതുമാണ്. 


കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 

6 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം. 
നമ്പർ ബി - 492 / 2011. 

2012 ഡിസംബർ 10. 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


-- താഴെ പറ യു ന്ന താലൂക്കിലെ താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവെ നമ്പരുകളിൽപ്പെടുന്ന 
ഭൂമികളുടെ സർവെ നടത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരി 
ക്കുകയാൽ, താഴെ പറയുന്ന വില്ലേജിൽ സർവ്വേ പ്രവർത്തനങ്ങൾ 
വേഗം തന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെ പറയുന്ന 
വില്ലേജിലെ താഴെ പറയുന്ന സർവെ നമ്പർ അതിർത്തി തിരിച്ച് 
സർ ചെയ്യുന്നതാണെന്നും 1961 - ലെ കേരള സർവ്വേയും 
അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 ( 1) -ാം വകുപ്പ് 
പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 

താഴെ പറയുന്ന ഭൂമികളുടെ അതിരിലോ അഥവാ 
അവയോട് ചേർന്നോ സ്ഥിതി ചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത 
ഭൂമിയിൽ അവകാശമുണ്ടെന്ന് തേർച്ച ചെയ്യുന്ന ഏതൊരാളേയും 
നേരിട്ടോ ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന 
സർവെയറുടെ അടുത്ത് ഹാജരാകുന്നതിനും അതിരുകൾ 
കാണിച്ചുകൊടുക്കുന്നതിനും അതോടു ബന്ധപ്പെട്ട വിവരങ്ങൾ 
നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ 
ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രസ്തുത ആക്ടിലെ 6 ( 2) എന്ന വകുപ്പ് പ്രകാരം ഈ 
പരസ്യം താഴെപ്പറയുന്ന ഭൂമികളിൽ അവകാശമുള്ള ഏതൊ 
രാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്കപ്പെടുന്ന 
താണ്. 


ജില്ല എറണാകുളം. 

- വില്ലേജ് കുഴുപ്പിള്ളി. 


താലൂക്ക് കൊച്ചി. 


സർവ്വേ നമ്പർ - 81, 82, 87 . 


വിശാല കൊച്ചി 
വികസന അതോറിറ്റി, 
എറണാകുളം. 


- ( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ, 
( പൊന്നുംവില ) ജി. സി . ഡി . എ . 


MALAPPURAM DISTRICT 

NOTICE 


UNDER SECTION 9 ( 2 ) OF THE KERALA SURVEY AND BOUNDARIES ACT , 1961 
Ref. E -991/95. 

22nd March 2013 . 
The statement, which is given below , is an extract from the survey field register giving particulars of lands 
registered and surveyed in the name of concerned . Appeal, if any against the survey should be presented within three 
months from the date of publication of this notice to the officer in charge of the survey whose quarters are at 
Malappuram . 

Field maps may be obtained by an application and payment of the fees prescribed from time to time. 

Name of the Acquistion — LA Eranad Taluk , Nediyirippu Village- Approach Road to Solar Power Obstruction Light site 
of Calicut Airport Reg : 


Gaz . No. 18 /2013/DTP (CLR ). 


30th APRIL 2013] 


COMMISSIONERATE OF LAND REVENUE 


3373 


SCHEDULE 
District - Malappuram 


Taluk — Eranad . 


Village — Nediyirippu . 


Initial Survey/ Resurvey/ Revised survey 


As per Revenue Accounts 


As per now Surveyed 


Remarks 


Survey field . 

No. 


Sub - division 

No. 


Survey 
Field No. 


Sub - division 

No. 


Area in 
Hectares 


Area 
in hectare 


261 


0 .3680 


0.3540 
0.0140 


Patta Land 

Calicut 
Air Port 


269 


11.6840 


11 .5450 
0 . 1390 


269 


3. 1960 


3 .1740 
0 . 0220 


Airport of 

India 
Airport of 

India 
Airport of 

India 


250 


1 


250 


1 


4 


4 .2154 


.2154 


4 . 1939 
0 .0215 


Office of the Special Tahsildar L . A . (General), 
Malappuram . 


(Sd .) 
Special Tahsildar, 

( L . A ).General. 


NOTICE 


UNDER SECTION 9 (2 ) OF THE KERALA SURVEY AND BOUNDARIES ACT 1961 


No. G3-6223/2008 . 


29th December 2012 . 


The subjoined statement is an extract from the survey filed registers giving particulars of the land registered and 
surveyed in the name of concerned . Appeal if any against the survey should be presented within three months from the 
date of publication of this notice to the Officer in charge of the survey whose Headquarters are at Tirurangadi. 


Field maps may be obtained by an application and on payment of the fees prescribed from time to time. 


SCHEDULE 


District — Malappuram 
Village — Thenhipalam . 


Taluk — Tirurangadi. 
Block No. 3 


Resurvey / Revised Survey 
Survey field Sub Division 
No. No. 


As per Revenue Accounts 
Survey field Sub Division 
No. 

No. 


As now Surveyed 

Area in 
Hectares 


12017 


120 


0 .0300 
0 .0190 
0 .0490 


Total 


Taluk Office, Tirurangadi, 
Malappuram . 


(Sd .) 
Additional Tahsildar. 


